






© eae Regn. No. KERBIL/2012/45073 
Ol, dated 5-9-2012 with RNI 
കേരള സര്‍ക്കാര്‍ ans 
Government of Kerala VANEGE Reg. No. KL/TV(N)/634/2021-2023 
2021 RES Ai 
Bp 
aS TPS 


കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 19 


laa 2, 19th January 2021 
വാല്യം 10 ചൊവ്വ __t4th January 21 നമ്പര്‍ 
1196 മകരം 6 3 
Vol. X Thiruvananthapuram, _ 6th Makaram 1196 | No. 
1942 പൌഷം 29 
Tuesday 


29th Pousha 1942 
PART III 
Commissionerate of Land Revenue 





19th Jan. 2021] COMMISSIONERATE OF LAND REVENUE 485 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ മുഖേന അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ 
നമ്പര്‍ ബന്ധം അവകാശികളായി താഴെ പറയുന്ന 4 പേരാണുള്ളതെന്ന്‌ 
അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
1 ഗ്രേസി, വി. കെ. കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
(സിസ്റ്റര്‍ ലൊരേറ്റ) മകള്‍ 76 പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
2 ആന്റണി, വി. കെ. മകന്‍ a ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ 
3 കൊച്ചുത്രേസ്യ മകള്‍ n കിട്ടുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 
ക്രമ പേര്‍ മരണപ്പെട്ടയാളുമായുള്ള വയസ്‌ 
4 റോസിലി ളം 69 നമ്പര്‍ ബന്ധം 
5 സെലിന്‍ > 65 1 മേരി ഫ്രാന്‍സിസ്‌ ഭാര്യ, 88 
6 ജോസ്‌, വി. കെ. മകന്‍ 63 2 ഡെയ്സി ഡൊമിനി മകള്‍ 61 
7 തോമസ്‌ കൊച്ചുവറീത്‌ 3 പ്രിന്‍സി, സി. എഫ്‌. 8 51 
വെളിയത്ത്‌ 61 4 മെന്‍സി ഫ്രാന്‍സിസ്‌, 5 48 
താലൂക്കാഫീസ്‌, (ഒപ്പ്‌) (3) 
ചാലക്കുടി. തഹശീല്‍ദാര്‍. 


Kunnamkulam Taluk 
പരസ്യം 
(1) 


MAU a§)4-5440/2020/TLKKKM. 2020 ഒക്ടോബര്‍ 5. 


തൃശ്ശൂര്‍ ജില്ലയില്‍ കുന്നംകുളം താലൂക്ക്‌, പഴഞ്ഞി 
വില്ലേജില്‍ പെരുമ്പാള്‍ വീട്ടില്‍ കണ്ടകുട്ടി മകന്‍ 
വി. എന്‍. നന്ദകുമാര്‍, പി. കെ. എന്നയാള്‍ 1-2-2020-ന്‌ 
മരണപ്പെട്ടിട്ടുള്ളതാകുന്നു. ടിയാന്റെ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശുമുണ്ടെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാര്യ ദീപ നന്ദകുമാര്‍ 
എന്നവര്‍ ഈ ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടു 
ള്ളതാകുന്നു. അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖേന അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 പേരാണുള്ള തെന്ന്‌ 
അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ 
കിട്ടുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


ക്രമ Gold മരണപ്പെട്ടയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ദീപ നന്ദകുമാര്‍ ഭാര്യ 38 

2 ദേവിക മകള്‍ 18 

3 eBaimd മകന്‍ 15 

4 നിവേദിത മകള്‍ 9 


(2) 


MAU a§)4-5403/2020/TLKKKM. 2020 ഒക്ടോബര്‍ 5. 


തൃശ്ശൂര്‍ ജില്ലയില്‍ കുന്നംകുളം താലൂക്ക്‌, കരിയന്നൂര്‍ 
വില്ലേജില്‍ ചൊവ്വല്ലുര്‍ വീട്ടില്‍ ഉക്രു മകന്‍ ഫ്രാന്‍സിസ്‌, സി. യു. 
12-3-2020-ന്‌ മരണപ്പെട്ടിട്ടുള്ളതാകുന്നു. ടിയാന്റെ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശൃമുണ്ടെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാര്യ 
മേരി എന്നവര്‍ ഈ ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചി 
ട്ടുള്ളതാകുന്നു. അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 


119 


നമ്പര്‍ എ4-5507/2020/114ഠഠഠിര്‍. 2020 ഒക്ടോബര്‍ 5. 


തൃശ്ശൂര്‍ ജില്ലയില്‍ കുന്നംകുളം താലൂക്ക്‌, ആര്‍ത്താറ്റ്‌ 
വില്ലേജില്‍ കണ്ടിരുത്തി വീട്ടില്‍ തിലകന്‍ ഭാര്യ പത്മിനി, കെ. എം. 
എന്നവര്‍ 4-3-2020-ന്‌ മരണപ്പെട്ടിട്ടുള്ളതാകുന്നു. ടിയാളുടെ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുമുണ്ടെന്ന്‌ കാണിച്ച്‌ 
പരേതയുടെ മകന്‍ നിധീഷ്‌ എന്നയാള്‍ ഈ ഓഫീസില്‍ ഒരു 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള താകുന്നു. അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 
2 പേരാണുള്ളതെന്ന്‌ അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ കിട്ടുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


ക്രമ പേര്‌ മരണപ്പെട്ടവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 നിധീഷ്‌ മകന്‍ 21 

2 അഞ്ജന മകള്‍ 16 


(4) 


MAUS o§)4-5508/2020/TLKKKM. 2020 ഒക്ടോബര്‍ 5. 


തൃശ്ശൂര്‍ ജില്ലയില്‍ കുന്നംകുളം താലൂക്ക്‌, അകതിയൂര്‍ 
വില്ലേജില്‍ കൂട്ടംകുളങ്ങര വീട്ടില്‍ കൃഷ്ണന്‍ മകന്‍ 
കെ. കെ. രാഘവന്‍ എന്നയാള്‍ 12-7-2016-ന്‌ മരണപ്പെട്ടിട്ടു 
ള്ളതാകുന്നു. ടിയാന്റെ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്ന്‌ 
കാണിച്ച്‌ പരേതന്റെ മകന്‍ വിബിന്‍ എന്നയാളുടെ 
ഭാരൃ സൂര്യ എന്നവര്‍ ഈ ഓഫീസില്‍ ഒരു അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 4 പേരാണ്‌ 
ഉള്ളതെന്ന്‌ അറിവായിരിക്കൂന്നു. അപ്രകാരം ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്ും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമുലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ കിട്ടുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


19th JAN. 2021] 


COMMISSIONERATE OF LAND REVENUE 


486 





ക്രമ Gold മരണപ്പെട്ടയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 വിനോദ്‌ മകന്‍ 45 

2 വിജയ മകള്‍ 43 

3 വിനിത [ി 40 

4 വിബിന്‍ മകന്‍ 37 


(5) 


MAU a§)4-5589/2020/TLKKKM. 2020 ഒക്ടോബര്‍ 5. 


തൃശ്ശൂര്‍ ജില്ലയില്‍ കുന്നംകുളം താലൂക്ക്‌, കുന്നംകുളം 
വില്ലേജില്‍ ചെത്തിയോട്‌ വീട്ടില്‍ സി. വേലായുധന്‍ ഭാരൃ 


പി. കെ. കാര്‍ത്തു എന്നവര്‍ 27-6-2020-ന്‌ മരണപ്പെട്ടിട്ടു 


ള്ളതാകുന്നു. ടിയാളുടെ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ പരേതയുടെ മകള്‍ 
സി. വി. ലോലിത എന്നവര്‍ ഈ ഓഫീസില്‍ ഒരു അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 2 പേരാണുള്ള 
തെന്ന്‌ അറിവായിരിക്കുന്നു. അ[പകാരം ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപ 
മുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട ഹാജരാകേണ്ടതാണ്‌. കാലാവധി 


കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ കിട്ടുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 

ക്രമ പേര്‍ മരണപ്പെട്ടവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 റോഷ്നി, സി. വി. മകള്‍ 32 


2 സി. വി. ലോലിത 30 


(6) 
MAU a§)4-5635/2020/TLKKKM. 2020 ഒക്ടോബര്‍ 5. 


തൃശ്ശൂര്‍ ജില്ലയില്‍ കുന്നംകുളം താലുക്ക്‌, പോര്‍ക്കുളം 


വില്ലേജില്‍ മണലില്‍ വീട്ടില്‍ ആന്റണി മകന്‍ 
ബോളി രഫാന്‍സിസ്‌, എം. 17-11-2019-ന്‌ മരണപ്പെട്ടി 
ട്ടുള്ളതാകുന്നു. ടിയാന്റെ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


ആവശുമുണ്ടെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരയ ജീന ബോളി 
എന്നവര്‍ ഈ ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടു 
ള്ളതാകുന്നു. അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖേന അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 പേരാണുള്ള തെന്ന്‌ 
അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ 


കിട്ടുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


120 


ക്രമ പേര്‍ മരണപ്പെട്ടയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജീന ബോളി ഭാര്യ 47 
2 ആന്റണി ബോളി മകന്‍ 25 
3 ജോസ്‌ ബോളി ം 20 
4 ട്രീസ ബോളി മകള്‍ 15 


(7) 


MMU a§)4-5634/2020/TLKKKM. 2020 ഒക്ടോബര്‍ 5. 


തൃശ്ശൂര്‍ ജില്ലയില്‍ കുന്നംകുളം താലൂക്ക്‌, പഴഞ്ഞി 
വില്ലേജില്‍ പുലിക്കോട്ടില്‍ വീട്ടില്‍ വറികുട്ടി മകന്‍ 
ജോര്‍ജ്ജ്‌, പി. വി. എന്നയാള്‍ 13-9-2013-ന്‌ മരണപ്പെട്ടി 
ട്ടുള്ളതാകുന്നു. ടിയാന്റെ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുമുണ്ടെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാര്യ മേരിക്കുഞ്ഞ്‌ 
എന്നവര്‍ ഈ ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടു 
ള്ളതാകുന്നു. അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖേന നടത്തിയതില്‍ പരേതന്റെ 
അവകാശിയായി താഴെ പറയുന്ന ഒരാള്‍ മാര്രമാണുള്ളതെന്ന്‌ 
അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ 
കിട്ടുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


അന്വേഷണം 


പേര്‍ മരണപ്പെട്ടയാളുമായുള്ള വയസ്‌ 
ബന്ധം 
മേരിക്കുഞ്ഞ്‌ ഭാര്യ 76 


(8) 


MMU a§)4-5739/2020/TLKKKM. 2020 ഒക്ടോബര്‍ 5. 


തൃശ്ശൂര്‍ ജില്ലയില്‍ കുന്നംകുളം താലൂക്ക്‌, പോര്‍ക്കുളം 
വില്ലേജില്‍ പനങ്ങാട്ടില്‍ വീട്ടില്‍ വര്‍ഗ്ഗീസ്‌ മകന്‍ ജോണ്‍സണ്‍ 
എന്നയാള്‍ 2-4-2018-ന്‌ മരണപ്പെടടിട്ടുള്ളതാകുന്നു. ടിയാന്റെ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ പരേതന്റെ 
മകന്‍ നിഖില്‍, പി. ജെ. എന്നയാള്‍ ഈ ഓഫീസില്‍ ഒരു 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള താകുന്നു. അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
4 പേരാണുള്ളതെന്ന്‌ അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ ഗസറ്റില്‍ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ കിട്ടുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 

ക്രമ പേര്‍ മരണപ്പെട്ടയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 നിഷ, കെ. വി. ഭാര്യ 46 
2 ജിതു, പി. ജെ. മകന്‍ 25 
3 നിഖില്‍, പി. ജെ. [ി 22 
4 മേഘ, പി. ജെ. മകള്‍ 18 


19th JAN. 2021] 


COMMISSIONERATE OF LAND REVENUE 487 





(9) 


MAU a§)4-4991/2020/TLKKKM. 2020 ഒക്ടോബര്‍ 5. 


തൃശ്ശൂര്‍ ജില്ലയില്‍ കുന്നംകുളം താലൂക്ക്‌, വെള്ളാറ്റഞ്ഞൂര്‍ 
വില്ലേജില്‍ പഠരരതമംഗലത്ത്‌ വീട്ടില്‍ ഗംഗാധരന്‍ ഭാരൃ 
ലീല, പി. എ. എന്നവര്‍ 23-4-2020-ന്‌ മരണപ്പപെട്ടിട്ടു 
ള്ള താകുന്നു. അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ പരേതയുടെ മകന്‍ ബാബൂരാജന്‍ 


ടിയാളുടെ 


എന്നയാള്‍ ഈ ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചി 
ട്ടുള്ളതാകുന്നു. അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മൂഖേന അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന 3 പേരാണുള്ളതെന്ന്‌ 
അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ 


കിട്ടുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരണപ്പെട്ടവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ബാബുരാജന്‍ മകന്‍ 49 

2 സാബുരാജന്‍ 47 

3 ഷിബുരാജന്‍ 55 45 


(10) 


MAU a§)4-5317/2020/TLKKKM. 2020 ഒക്ടോബര്‍ 5. 


തൃശ്ശൂര്‍ ജില്ലയില്‍ കുന്നംകുളം താലൂക്ക്‌, പഴഞ്ഞി 
വില്ലേജില്‍ പനക്കല്‍ വീട്ടില്‍ ജോണ്‍ ഭാര്യ ബേബി, പി. എം. 
എന്നവര്‍ 29-6-2020-ന്‌ മരണപ്പെട്ടിട്ടുള്ളതാകുന്നു. ടിയാളുടെ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ 
പരേതയുടെ മകന്‍ ജെബി പി. ജോണ്‍ എന്നയാള്‍ ഈ 
ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷയിന്‍ മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്ന 3 പേരാണുള്ള തെന്ന്‌ അറിവായിരിക്കുന്നു. 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഗസറ്റില്‍ ര്പരസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 


ഈ പരസ്യം 


ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ 
കിട്ടുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരണപ്പെട്ടവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ജെബി പി. ജോണ്‍ മകന്‍ 46 
2 ജൂബി പി. ജോണ്‍ ൫ മകള്‍ 43 


ജൂബി ബെന്നി പീറ്റര്‍ 


3 ജോബി പി. ജോണ്‍ ി 40 
താലൂക്കാഫീസ്‌, (പ്പ്‌) 
കുന്നംകുളം. തഹശീല്‍ദാര്‍. 


Gaz. No. 3/2021/DTP (CLR). 


MALAPPURAM DISTRICT 
Ernad Taluk 


പരസ്യം 
() 


നമ്പര്‍ ഇ2-79/2020. 2020 സെപ്റ്റംബര്‍ 30. 


ഏറനാട്‌ താലൂക്കില്‍ നറുകര വില്ലേജില്‍ കുനിയേടത്ത്‌ 
പവിര്ര വീട്ടില്‍ നറുകര പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന വിജയന്‍ അരിക്കോടിപറമ്പത്ത്‌ എന്നയാള്‍ 
6-3-2020-ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശിയെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
ഭാര്യ ആര്‍. പുഷ്പ എന്നവര്‍ ഈ ആഫീസില്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശിയായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 
പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
ആര്‍. പുഷ്പ ഭാര്യ 62 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ 
ആയ അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ഇ2-372/2020. 2020 സെപ്റ്റംബര്‍ 30. 


ഏറനാട്‌ താലൂക്കില്‍ ഈര്‍ങ്ങാട്ടിരി വില്ലേജില്‍ 
തെരട്ടമ്മല്‍ വീട്ടില്‍ ഈര്‍ങ്ങാട്ടിരി പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന കിളിവാലന്‍ മൂച്ചിക്കല്‍ മുനീര്‍ എന്നയാള്‍ 
4-6-2020-ാം തീയതി മരണനപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
ഭാര്യ ജാഹറത്ത്‌, പി. എ., കിളിവാലന്‍ മൂച്ചിക്കല്‍ എന്നവര്‍ 
ഈ ആഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജൃഹറത്ത്‌, പി. എ. ഭാര്യ 42 
2 മുഹമ്മദ്‌ അഫ്ലഹ്‌, കെ. എം. മകന്‍ 18 
3 മുഹമ്മദ്‌ അഫ്താബ്‌, കെ. എം. > 14 
4 മുഹമ്മദ്‌ അഫ്ജദ്‌, കെ. എം. ” 9 


5 ഉമ്മര്‍, കെ. എം. പിതാവ്‌ 73 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ 
ആയ അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


